Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1415 





പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
ബന്ധം 
പുരുഷോത്തമന്‍ മകന്‍ 65 


(4) 


നമ്പര്‍ എ-8485/2020. 2020 ഒക്ടോബര്‍ 23. 


ചാവക്കാട്‌ താലൂക്ക്‌, ഇരിങ്ങ(്രം വില്ലേജില്‍ കോവട്ട്‌ 
വീട്ടില്‍ കെ. എന്‍. അയ്യപ്പകുട്ടി മകന്‍ കെ. എ. വത്സലന്‍ 
എന്നയാള്‍ 4-8-2020-A മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ഒരു ലക്ഷം രൂപ പിന്‍വലിക്കുന്നതിനായി ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ആഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ .്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുന്ദരി ഭാര്യ 60 
2 സന്ദീപ്‌, കെ. വി. മകന്‍ 36 
3 സന്ധു, കെ. വി. മകള്‍ 35 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
ചാവക്കാട്‌. തഹശീൽദാർ. 





Kodungallur Taluk 
പരസ്യം 


1) 


നമ്പര്‍ എ4-7031/2020. 2020 ഒക്ടോബര്‍ 19. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ മേത്തല വില്ലേജ്‌ പൊയ്യത്തറ 
കൃഷ്ണന്‍ മകള്‍ പുഷ്പാവതി, പി. കെ. 26-1-2019-ല്‍ 
മരണമടഞ്ഞു. പരേതയുടെ സഹോദരന്‍ മുരളീധരന്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. 
അപ്രകാരം അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ (6്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
അക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കനക, പി. കെ. സഹോദരി 83 
2 അഞ്ജനാവതി, പി. കെ. ” 81 
3 ഹേമപ്രഭ, പി. കെ. [ഴി 74 
4 മുരളീധരന്‍, പി. കെ. സഹോദരന്‍ 72 
5 ഉഷാദേവി, പി. കെ. സഹോദരി 68 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


Gaz. No. 8/2021/DTP (CLR). 


129 


(2) 


നമ്പര്‍ agj4- 1465/2020, 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ മേത്തല വില്ലേജ്‌ 
പടിഞ്ഞാറേക്കാട്ടില്‍ വാസു, പി. കെ. മകന്‍ പി. വി. പീതാംബരന്‍ 
20-9-2019-ല്‍ മരണമടഞ്ഞു. പരേതന്റെ ഭാര്യ ജയശ്രീ, പി. 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. 
അപ്രകാരം അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും 
ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയശ്രീ, പി. ഭാര്യ 56 
2 അരുൂണ്‍ദേവ്‌, പി. മകന്‍ 30 
3 അപര്‍ണ്ണ, പി. മകള്‍ 27 
4 അല്ലി മാതാവ്‌ 85 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


(3) 


നമ്പര്‍ ag)4-7157/2020. 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ ആല വില്ലേജ്‌ കുറ്റിപറമ്പില്‍ 
ശങ്കരനാരായണന്‍ മകന്‍ തിലകന്‍, കെ. എസ്‌. 2-6-2018-ല്‍ 
മരണമടഞ്ഞു. പരേതന്റെ ഭാരൃ ഷീല അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരരതമാണ്‌ 
അവകാശികള്‍ എന്ന്‌ കാണുന്നു. അപ്രകാരം അവകാശികളെ 
ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയം കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷ്വീല ഭാര്യ 56 

2 സന്ദീപ്‌ മകന്‍ 36 

3 സനൂപ്‌ ം 34 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


(4) 


നമ്പര്‍ എ:-67ാ6/2020. 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ ച്ചെന്താപ്പിന്നി വില്ലേജ്‌ 
കിഴക്കേപ്പാട്ട്‌ ദാമോദരന്‍ ഭാര്യ നീലിപ്പെണ്ണ്‌ 23-7-2007-ല്‍ 
മരണമടഞ്ഞു. പരേതയുടെ മകന്‍ ബാബു അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരരതമാണ്‌ 
അവകാശികള്‍ എന്ന്‌ കാണുന്നു. അപ്രകാരം അവകാശികളെ 
ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയം കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1416 





ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബാബൂ മകന്‍ 52 

2 ശശി 49 


മമ 


(പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല.) 


(5) 


നമ്പര്‍ എ4-7156/2020. 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌, പനങ്ങാട്‌ വില്ലേജ്‌ നടുമുറി 
വീട്ടില്‍ ഉണ്ണികൃഷ്ണന്‍ ഭാര്യ പ്രവത, എ. യു. 13-6-2019-ല്‍ 
മരണമടഞ്ഞു. പരേതയുടെ ഭര്‍ത്താവ്‌ ഉണ്ണികൃഷ്ണന്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. 
അപ്രകാരം അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
അക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉണ്ണികൃഷ്ണന്‍ ഭര്‍ത്താവ്‌ 50 
2 അക്ഷയ്കൃഷ്ണ, എന്‍. യു. മകന്‍ 21 
(പരേതയുടെ മാതാവ്‌ ജീവിച്ചിരിപ്പുണ്ട്‌. പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ല.) 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
കൊടുങ്ങല്ലൂര്‍. തഹശീല്‍ദാര്‍. 





Talappilly Taluk 
പരസ്യം 


() 


നമ്പര്‍ enil7-8822/2020. 2020 ഒക്ടോബര്‍ 28. 


തലപ്പിള്ളി താലൂക്കില്‍ വടക്കാഞ്ചേരി വില്ലേജില്‍ 
ചക്കുംചാത്തൂപറമ്പില്‍ വീട്ടില്‍ ഗീത, കെ. എസ്‌. എന്നവര്‍ 
മരിച്ചുപോയെന്നും ടിയാരിയുടെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ 
സി. എ. ശങ്കരന്‍കുട്ടി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
28-9-2020-90 തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശങ്കരന്‍കുട്ടി, സി. എ. ഭര്‍ത്താവ്‌ 64 
2 ദീപുശങ്കര്‍, സി. മകന്‍ 37 
3 നീതു ഡിജേഷ്‌ മകള്‍ 33 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെ ങ്കില്‍ ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തലപ്പിള്ളി തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


190 


(2) 


No. B7-8821/2020. 28th October 2020. 


Notice is hereby given to all to whom it may 
concern that Rugmini, Thekkinkkattil House residing at 
Kurumala Village, Talappilly Taluk has filed an application 
for a legal heirship certificate in respect of the legal heirs 
of Bhaskaran, T. R., Thekkinkkattil House who expired on 
2-2-2018. Enquiry conducted through the Village Officer, 
Kurumala reveals that the following persons are the only 
legal heirs of the deceased. 


SCHEDULE 
Si. Name_ of the Relationship with Age 
No. legal heirs the deceased 
1 Rugmini Bhaskaran Wife 49 
2 Bindhya, T. B. Daughter 30 
3 Vishnu, T. B. Son 29 


Objection if any against the issue of the said legal 
heirship certificate should be filed in person before the 
Tahsildar, Talappilly within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette. Objection sent by post or filed after the 
stipulated time will not be considered at any level. 


Taluk Office, 
Talappilly. 


(Sd.) 
Tahsildar. 





Chalakkudy Taluk 


പരസ്യം 


() 


നമ്പര്‍ സി2-9873//2020. 2020 ഒക്ടോബര്‍ 23. 


ചാലക്കുടി താലൂക്കില്‍ കൊടകര വില്ലേജില്‍ കൊടകര 
ദേശത്ത്‌ തോട്ടാപ്പിള്ളി വീട്ടില്‍ എ. കൊച്ചുകൃഷ്ണമേനോന്‍ 
മകന്‍ ദേവദാസ്‌, ടി. എന്നയാള്‍ 6-7-2019-90 തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതി ലേക്ക്‌ ടിയാന്റെ ഭാരൃ 
ജലജ ദേവദാസ്‌ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ വില്ലേജ്‌ 
ആഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാഠ്രതമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ പരേതന്റെ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തിയ തീയതി 
മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്ക പ്പെടുന്ന അപേക്ഷകള്‍ 


പരിഗണിക്കുന്നതല്ല. 


